Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12 / 2009 -2011 


ക് വ 


OVER 


ാർ 


CRNMENT 


VERALA 


SAT OF KEY 


न्यावर 


1 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


12th January 2010 
2010 ജനുവരി 12 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


22nd Pousha 1931 
1931 പൌഷം 22 


PART III 


Police Department 


പുനർ ലേലപ്പരസ്യം 

- ലേലത്തിനോടനുബന്ധിച്ച് ടെണ്ടറുകൾ നൽകാൻ ആഗ്രഹി 
നമ്പർ ജി2 - 11494 / 2009/ എം . 

2009 ഡിസംബർ 22 . ക്കുന്നവർ പ്രസ്തുത വിവരം വെള്ളക്കടലാസ്സിൽ എഴുതി നിരത 
പോലീസ് ഡിപ്പാർട്ടുമെന്റുവക എം . എസ്. പി. അരീക്കോട് 

ദ്രവ്യമായ 600 രൂപ അസിസ്റ്റന്റ് കമാണ്ടന്റ് ( ക്യു . എം.)- ന്റെ പക്കൽ 
ക്യാമ്പിലെ താഴെപ്പറയുന്ന വൃക്ഷങ്ങളിൽനിന്നും 2010 ജനുവരി 

അടച്ച് രസീത് സഹിതം മുദ്രവച്ച കവറിൽ കമാണ്ടന്റ്, എം. എസ്. പി., 
1 മുതൽ 2010 ഡിസംബർ 31 -ാം തീയതിവരെയുള്ള കാലയളവിൽ മലപ്പുറം എന്ന മേൽവിലാസത്തിൽ 15 - -2010 -ാം തീയതി വൈകിട്ട് 
ലഭ്യമാകുന്ന അനുഭവയോഗ്യമായ കായ്ഫലങ്ങൾ എടുക്കുന്നതി 5 മണിക്ക് മുൻപായി ലഭിക്കത്തക്കവണ്ണം എത്തിക്കേണ്ടതാണ്. 
നുള്ള അവകാശം 16 - 1 - 2010 -ാം തീയതി പകൽ 11 മണിക്ക് 

കവറിനു മുകളിൽ “ എം. എസ്. പി. അരീക്കോട് ക്യാമ്പിലെ 
അരീക്കോട് ക്യാമ്പിൽവച്ച് പരസ്യമായി ലേലം ചെയ്ത ത് 

ഫലവൃക്ഷങ്ങളിൽനിന്നും 2010 വർഷത്തെ ആദായമെടക്കുന്ന 
കൊടുക്കുന്നതാണ്. 

തിനുള്ള ടെണ്ടർ ” എന്ന്എഴുതിയിരിക്കേണ്ടതാണ്. ടെണ്ടർ ലേലം 
കമ ഇനം 

എണ്ണം 

കഴിഞ്ഞ് ലേലസ്ഥലത്തുവച്ചുതന്നെതുറക്കുന്നതുംതുടർന്ന് ലേല 
നമ്പർ 

നടപടികൾ കൈക്കൊള്ളുന്നതുമാണ്. ടെണ്ടർ തുക/ ലേലത്തുക 
പ്ളാവ് 

ഏതാണോ കൂടുതൽ ആ തുകയ്ക്ക്ബന്ധപ്പെട്ട ആളിന് ലേലം 
കശുമാവ് 

താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും ലേലസ്ഥലത്തുവച്ച് 

ലേല ത്തുക ( നി ര ത ദ വ്യ മുൾപ്പെടെ) അപ്പോൾത്തന്നെ 
പുളി 

അടയ്ക്കേണ്ടതുമാണ്. 
തെങ്ങ് 
ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ താല് പ ര്യ മു ള്ള വർ 

ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളിച്ചയാൾക്ക് 
ലേല സ്ഥലത്ത് കൃത്യസമയത്ത് ഹാജരാകേണ്ടതും ലേലം 

ലേലം ഉറപ്പിക്കുന്നതും ലേലത്തുക മുഴുവനായും അന്നുതന്നെ 
തുടങ്ങുന്നതിനുമുമ്പ് 600 രൂപ നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേ 

പണമായി അടയ്ക്കേണ്ടതുമാണ്. ലേലത്തിൽ പങ്കെടുത്ത് ലേലം 
ണ്ടതുമാണ്. ടി മരങ്ങൾ എ . സി. ( ക്യു . എം .)- ന്റെ അനുമതിയോടെ 
ലേലദിവസത്തിന്റെമുൻദിവസം ഓഫീസ് സമയത്ത്പരിശോധി 

കൊള്ളാത്തവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞയുടൻ തിരിച്ചു 
ക്കാവുന്നതാണ്. 

നൽകുന്നതാണ്. 
Gaz . No. 2 /2010 /DTP (Police). 


മാവ് 


KERALA GAZETTE 


[PART III 


മേൽ വ്യവസ്ഥകൾ പാലിക്കാത്തപക്ഷം നിരതദ്രവ്യമുൾപ്പെടെ 
അടച്ച് മൊത്തം സംഖ്യ സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും 
പ്രസ്തുതവൃക്ഷങ്ങളിൽ നിന്നും ആദായമെടുക്കുന്നതിന് പുനർ 
ലേലം നടത്തുന്നതുമാണ്. 


പുനർലേലത്തിൽ ലാഭമുണ്ടാകുകയാണെങ്കിൽ ആയതിന് 
മു ൻ ലേ ലം കൊണ്ട് വ്യക്തിക്ക് അവകാശം ഇല്ലാത്തതും 
നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ടി തുക ലേലംകൊണ്ട 
വ്യക്തിയിൽനിന്നും ഈടാക്കുന്നതുമാണ്. 


യാതൊരു കാരണവും കാണിക്കാതെ ലേലം നീട്ടിവയ്ക്കാനോ 
അസ്ഥിരപ്പെടുത്തുവാനോ ഉള്ള അധികാരം എം . എസ്. പി. 
കമാണ്ടന്റിൽ നിക്ഷിപ്തമാണ്. 


കമാണ്ടന്റിന്റെഓഫീസ്, 
മലബാർ സ്പെഷ്യൽ പോലീസ്, 
മലപ്പുറം. 


( ഒപ്പ്) 
കമാണ്ടന്റ്. 


